കേരള സര്‍ക്കാര്‍ 
Government വ്‌ Kerala 


Regn. No. KERBIL/2012/45073 
dated 5-9-2012 with RNI 


Reg. No. KL/TV(N)/634/2021-2023 








കേരള ഗസററ 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത്‌ 


PUBLISHED BY AUTHORITY 








തിരുവനന്തപുരം, 

വാല്യം 10 ചൊവ്വ 
Vol. X Thiruvananthapuram, 
Tuesday 


2021 മാര്‍ച്ച്‌ 2 
2nd March 2021 
നമ്പര്‍ 


1196 കുംഭം 18 9 
18th Kumbham 1196 N 
Oo. 


1942 ഫാൽഗുനം 11 
11th Phalguna 1942 














PART 11 
Labour Department 


നോട്ടീസ്‌ 
() 


നമ്പര്‍ സി-254//2020. 2021 ജനുവരി 20. 


KSEB-@ വര്‍ക്കറായി ജോലി നോക്കുന്നതിനിടയില്‍ 
ഷോക്കേറ്റു മരണമടഞ്ഞ ശ്രീ. ടി. കെ. കമലഹാസന്‍, 
കരിക്കണംശ്ശേരി, ചേര്‍ത്തല, 
ആലപ്പു൦-യുടെ 
നല്‍കുന്നതിനായി = 12,47,175 


എരമല്ലൂര്‍ പി. &., 
ആശ്രിതര്‍ക്ക്‌ തൊഴിലാളി നഷ്ടപരിഹാരം 
(പ്രന്തണ്ടു ലക്ഷത്തി 
നാല്‍പ്പത്തിഏഴായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി അഞ്ചു 
രൂപ മാര്തം) ഈ ഓഫീസില്‍ കെട്ടിവച്ചിട്ടുണ്ട്‌. തൊഴിലാളി 
കള്‍ക്കുള്ള നഷ്ടപരിഹാര ആക്ടിലെ 2 (1) (ഡി) വകുപ്പ്‌ 
അനുസരിച്ച്‌ നിര്‍വ്വചിച്ച പ്രകാരം ടിയാന്റെ ആശ്രിതരായി ആലപ്പുഴ, 
ചേര്‍ത്തല, എരമല്ലൂര്‍ പി. ഒ., കരിക്കണംശ്ശേരി വീട്ടില്‍ 


(ഭാര്യ), 
(2) കുമാരി അഞ്ജന (മകൾ), (3) കുമാരി അഷ്ടപദി (മകള്‍), 


താമസം (1) ശ്രീമതി മോളി, പി. കെ. 


(4) (gol. ആദര്‍ശ്‌ 
ചേര്‍ത്തല, അരൂര്‍ പി. ഒ., ആഞ്ഞിലിക്കാട്‌, തുരുത്തിക്കളം 


കമലഹാസന്‍ (മകന്‍), ആലപ്പുഴ, 


വീട്ടില്‍ താമസം (5) ശ്രീമതി കാര്‍ത്ത്യായനി (മാതാവ്‌?) 
എന്നിവര്‍ മാര്രമേ ഉള്ളൂവെന്ന്‌ ചേര്‍ത്തല വടക്ക്‌ അസിസ്റ്റന്റ്‌ 


Gaz. No. 9/2021/DTP (Labour). 


355 


ലേബര്‍ ഓഫീസര്‍ റിപ്പോര്‍ട്ട്‌ ചെയ്തിരിക്കുന്നു. അപ്രകാരമുള്ള 
ആശ്രിതരാണെന്ന്‌ അവകാശപ്പെടാവുന്ന മറ്റാരെങ്കിലും 
ഉണ്ടെങ്കില്‍ അവര്‍ക്കുള്ള അവകാശം ഈ നോട്ടീസ്‌ കേരള 
ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പരസ്യപ്പെടുത്തി 15 ദിവസത്തിനകം 
എന്റെ മുമ്പാകെ എഴുതി സമര്‍പ്പിക്കേണ്ടതും ആയത്‌ 
തെളിയിക്കേണ്ടതുമാണ്‌. നിര്‍ദ്ദിഷ്ട സമയത്തിനകം യാതൊരു 
അവകാശവാദവും ലഭിച്ചില്ലെങ്കില്‍ നഷ്ടപരിഹാര തുക മുഴുവനും 
മേല്‍പ്പറഞ്ഞ വൃക്തികള്‍ക്ക്‌ വിതരണം ചെയ്യുന്നതാണ്‌. 
അതിനുശേഷം സമര്‍പ്പിക്കുന്ന അവകാശവാദങ്ങള്‍ 


പരിഗണിക്കുന്നതല്ല. 
(2) 


നമ്പര്‍ സി-257/2020. 2021 ജനുവരി 20. 


ചേര്‍ത്തല ചന്തിരൂര്‍ വെളുത്തുള്ളി കോളനിയില്‍ തെങ്ങു 
ചെത്തുന്നതിനിടയില്‍ തെങ്ങില്‍ നിന്നും വീണ്‌ മരണമടഞ്ഞ 
ശ്രീ. ടി. കെ. സഹദേവന്‍, വട്ടേഴത്തുവിട്‌, ചന്തിരൂര്‍ പി. ഒ., 
ആലപ്പുഴ-യുടെ 
നഷ്ടപരിഹാരം നല്‍കുന്നതിനായി F 1,22,004 (ഒരു ലക്ഷത്തി 


അരൂര്‍, ആശ്രിതര്‍ക്ക്‌ തൊഴിലാളി 
ഇരുപത്തിരണ്ടായിരത്തി നാലു രൂപ AIG) ഈ ഓഫീസില്‍ 


കെട്ടിവച്ചിട്ടു ണ്ട്‌. തൊഴിലാളികള്‍ക്കുള്ള നഷ്ടപരിഹാര 


20 


KERALA GAZETTE 


[Parr 111 





ആക്ടിലെ 2 (1) (ഡി) വകുപ്പ്‌ അനുസരിച്ച്‌ നിര്‍വചിച്ച പ്രകാരം 
ടിയാന്റെ ആശ്രിതരായി ആലപ്പുഴ, അരൂര്‍, ചന്തിരൂര്‍ പി. ഒ., 


വട്ടേഴത്തു വീട്ടില്‍ താമസം (1) ര്രീമതി സരോജിനി 


(ഭാര്യ-1.ല൦), കൊച്ചി, തോപ്പുംപടി, CC 11/1936C2 പാലക്കുടി 
നികര്‍ത്തില്‍ വീട്ടില്‍ താമസം (2) ശ്രീമതി രജനി (മകള്‍) 
എന്നിവര്‍ മാത്രമേ ഉള്ളൂവെന്ന്‌ ചേര്‍ത്തല വടക്ക്‌ അസിസ്റ്റന്റ്‌ 
ലേബര്‍ ഓഫീസര്‍ റിപ്പോര്‍ട്ട ചെയ്തിരിക്കുന്നു. അപ്രകാരമുള്ള 
ആശ്രിതരാണെന്ന്‌ അവകാശപ്പെടാവുന്ന മറ്റാരെങ്കിലും 
ഉണ്ടെങ്കില്‍ അവര്‍ക്കുള്ള അവകാശം ഈ നോട്ടീസ്‌ കേരള 
ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പരസ്ൃപ്പെടുത്തി 15 ദിവസത്തിനകം 
എന്റെ മുമ്പാകെ എഴുതി സമര്‍പ്പിക്കേണ്ടതും ആയത്‌ 
തെളിയിക്കേണ്ടതുമാണ്‌. നിര്‍ദ്ദിഷ്ട സമയത്തിനകം യാതൊരു 
അവകാശവാദവും ലഭിച്ചില്ലെങ്കില്‍ നഷ്ടപരിഹാര തുക മുഴുവനും 
മേല്‍പ്പറഞ്ഞ വൃക്തികള്‍ക്ക്‌ വിതരണം ചെയ്യുന്നതാണ്‌. 


അതിനുശേഷം സമര്‍പ്പിക്കുന്ന അവകാശവാദങ്ങള്‍ 
പരിഗണിക്കുന്നതല്ല. 


(3) 
നമ്പര്‍ സി1-48/2020. 


രീമതി എലിസബത്ത്‌ ആന്റണി, പുത്തന്‍ഹാസ്‌, 
നീലേശ്വരം പി. ഒ., കാലടി-യുടെ കീഴില്‍ ജോലി നോക്കി 
വരവെ മാരകമായി അപകടമുണ്ടായി മരണമടഞ്ഞ 
(ശ്രീ. ജോണി, അറക്കല്‍ വീട്‌, നിലേശ്വരം പി. ഒ., 
കാലടി-യുടെ ആശ്രിതര്‍ക്ക്‌ തൊഴിലാളി നഷ്ടപരിഹാരം 
നല്‍കുന്നതിനായി F 6,66,748 (ആറു ലക്ഷത്തി അറുപത്താ 
റായിരത്തി എഴുന്നൂറ്റി നാല്‍പ്പത്തിയെട്ട്‌ രൂപ മാര്തം) ഈ 
ഓഫീസില്‍ കെട്ടിവച്ചിട്ടുണ്ട്‌. തൊഴിലാളികള്‍ക്കുള്ള 
നഷ്ടപരിഹാര ആക്ടിലെ 2 (1) (ഡി) വകുപ്പ്‌ അനുസരിച്ച്‌ 
നിര്‍വചിച്ച (പ്രകാരം ടിയാന്റെ ആശ്രിതയായി അറക്കല്‍ വീട്‌, 
നീലേശ്വരം പി. ഒം, മുണ്ടങ്ങാമറ്റം, കാലടി-683 5742-ല്‍ താമസം 
(1) ശ്രീമതി കൊച്ചുത്രേസ്യ (ഭാര്യ) മാര്രമേ ഉള്ളുവെന്നും 
അങ്കമാലി അസിസ്റ്റന്റ്‌ ലേബര്‍ ഓഫീസര്‍ റിപ്പോര്‍ട്ട്‌ 
ചെയ്തിരിക്കുന്നു. അപ്രകാരമുള്ള ആധ്രിതരാണെന്ന്‌ 
അവകാശപ്പെടാവുന്ന മറ്റാരെങ്കിലും ഉണ്ടെങ്കില്‍ അവര്‍ക്കുള്ള 
അവകാശം ഈ നോട്ടീസ്‌ കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ 
പരസ്യപ്പെടുത്തി 15 ദിവസത്തിനകം എന്റെ മുമ്പാകെ എഴുതി 
സമര്‍പ്പിക്കേണ്ടതും ആയത്‌ തെളിയിക്കേണ്ടതുമാണ്‌. 
നിര്‍ദ്ദിഷ്ട സമയത്തിനകം യാതൊരു അവകാശവാദവും 
ലഭിച്ചില്ലെങ്കില്‍ നഷ്ടപരിഹാര തുക മുഴുവനും മേല്‍പ്പറഞ്ഞ 
വൃക്തിക്ക്‌ വിതരണം ചെയ്യുന്നതാണ്‌. അതിനുശേഷം 
സമര്‍പ്പിക്കുന്ന അവകാശവാദങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


കമ്മീഷണര്‍ ഫോര്‍ എംപ്ലോയീസ്‌ 
കോമ്പന്‍സേഷന്‍ ആന്റ്‌ 
ഇന്‍ഡസ്ട്രിയല്‍ 
ട്രൈബ്യൂണലിന്റെ 
കാര്യാലയം, ആലപ്പുഴ. 


പ്പ) 

കമ്മീഷണര്‍ ഫോര്‍ എംപ്ലോയീസ്‌ 
കോമ്പന്‍സേഷന്‍ ആന്റ്‌ 

ഇന്‍ഡസ്ട്രിയല്‍ ട്രൈബ്യൂണല്‍, 


ആലപ്പുഴ. 


നോട്ടീസ്‌ 


നമ്പര്‍ ബി-105/2020 
ഇ.സി.സി-164/2014. 


2021 ജനുവരി 29. 


കെ.ഡി.എച്ച്‌.പി. കമ്പനി പ്രൈവറ്റ്‌ ലിമിറ്റഡ്‌, ഗുഡാര്‍ലെ 
എസ്റ്റേറ്റ്‌, മുന്നാര്‍ മാനേജരുടെ കീഴില്‍ ജോലി ചെയ്തു വരവെ 


O66? 


6-9-2010-90 തീയതിയില്‍ ജോലിക്കിടയിലുണ്ടായ അപകടത്തില്‍ 
മരണമടഞ്ഞ ശ്രീ. മാടസ്വാമി, ഗുഡാര്‍ലെ എസ്റ്റേറ്റ്‌, സൈലന്റ്‌ 


O66? 


വാലി, 3-90 ഡിവിഷന്‍, മുന്നാര്‍-685 612 എന്ന തൊഴിലാളിയുടെ 


ആശ്രിതര്‍ക്ക്‌ നഷ്ടപരിഹാരം നല്‍കുന്നതിനായി തൊഴിലുടമ 
ZF 80,000 (എണ്‍പതിനായിരം രൂപ മാത്രം) ഈ കോടതിയില്‍ 


കെട്ടിവച്ചിട്ടുണ്ട്‌. തൊഴിലാളികള്‍ക്കുള്ള നഷ്ടപരിഹാര ആക്ട്‌ 
1923-ലെ 2 (1) (ഡി) വകുപ്പ്‌ അനുസരിച്ച്‌ നിര്‍വചിച്ച പ്രകാരം 
ടിയാന്റെ മരണസമയത്തെ ആശ്രിതരായി (1) ശ്രീമതി മാരിയമ്മ 
(ഭാര്യ), ഗുഡാര്‍ലെ എസ്റ്റേറ്റ്‌, സൈലന്റ്‌ വാലി, 3-00 ഡിവിഷന്‍, 
മൂന്നാര്‍-685 612. (2) ശ്രീ. അഭിലാഷ്‌, എം. (മകന്‍), ഗുഡാര്‍ലെ 
എസ്റ്റേറ്റ്‌, സൈലന്റ്‌ വാലി, 3-90 ഡിവിഷന്‍, മൂന്നാര്‍-685 612 (3) 
അമൂല്യ, എം. (മകള്‍), ഗുഡാര്‍ലെ എസ്റ്റേറ്റ്‌, സൈലന്റ്‌ വാലി, 
3-90 ഡിവിഷന്‍, 2096-685 612 എന്നിവര്‍ മാത്രമേ ഉള്ളുവെന്ന്‌ 
മൂന്നാര്‍ അസിസ്റ്റന്റ്‌ ലേബര്‍ ഓഫീസര്‍ അന്വേഷണം നടത്തി 
റിപ്പോര്‍ട്ട്‌ ചെയ്തിരിക്കുന്നു. അപ്രകാരമുള്ള ആശ്രിതരാണെന്ന്‌ 
അവകാശപ്പെടുന്ന മറ്റാരെങ്കി ലുമുണ്ടെങ്കില്‍ അവര്‍ക്കുള്ള 
അവകാശം ഈ നോട്ടീസ്‌ കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ 
പരസ്യപ്പെടുത്തി 15 ദിവസത്തിനകം ഈ കോടതി മുമ്പാകെ എഴുതി 
സമര്‍പ്പിക്കേണ്ടതും ആയത്‌ തെളിയിക്കേണ്ടതുമാണ്‌. 
നിര്‍ദ്ദിഷ്ട സമയത്തിനകം യാതൊരു അവകാശവാദവും 
ലഭിച്ചില്ലെങ്കില്‍ കെട്ടിവെച്ച നഷ്ടപരിഹാരത്തുക മുഴുവനും 
മേല്‍പ്പറഞ്ഞ വൃക്തികള്‍ക്ക്‌ വിതരണം ചെയ്യുന്നതാണ്‌. 
അതിനുശേഷം സമര്‍പ്പിക്കുന്ന അവകാശവാദങ്ങള്‍ 


പരിഗണിക്കുന്നതല്ല. 

ഇന്‍ഡസ്ട്രിയല്‍ (പ്പ്‌) 

ട്രൈബ ്യൂണലിന്റെ എംപ്ലോയീസ്‌ കോമ്പന്‍സേഷന്‍ 
കാര്യാലയം, കമ്മീഷണര്‍ & ഇന്‍ഡസ്ട്രിയല്‍ 


ഇടുക്കി, പീരുമേട്‌. ട്രൈബ്യൂണല്‍, ഇടുക്കി. 


നോട്ടീസ്‌ 


നമ്പര്‍ ബി. 415/2020 
ECC- 1110/2016. 


ശ്രീ. മനോജ്‌ s/o സോമന്‍, ശുരനാട്‌ ഹാസ്‌, പാടുക്കാട്‌, 
വിയ്യൂര്‍ പി. ഒ., തൃശ്ശൂര്‍ എന്നയാള്‍ ജോലിക്കിടയില്‍ 
ഉണ്ടായ അപകടത്തില്‍ മരണപ്പെട്ടതിന്‌ നഷ്ടപരിഹാരം 
ലഭിക്കുന്നതിനുവേണ്ടി ടിയാന്റെ രക്ഷിതാക്കളായ 
ശ്രീ. സോമന്‍, ശ്രീമതി ശാരദ, ഭാരൃ ശ്രീമതി മാളവിക, മകന്‍ 
അഭിമന്യു എന്നിവര്‍ ഈ ട്രൈബ്യൂണല്‍ മുന്‍പാകെ ECC-1110/ 
16 നമ്പരായി അപേക്ഷ ബോധിപ്പിച്ചിട്ടുള്ളതാണ്‌. തൊഴിലാളി 
കള്‍ക്കുള്ള നഷ്ടപരിഹാര നിയമത്തിലെ 2 (1) (ഡി) വകുപ്പ്‌ 
അനുസരിച്ചുള്ള നിര്‍വ്ൃചന പ്രകാരം (ശ്രീ. മനോജിന്റെ 
ആശ്രിതരായി (1) പരേതനായ ശ്രീ. സോമന്‍ (പിതാവ്‌), 
(2) ശ്രീമതി ശാരദ (മാതാവ്‌), (3) ശ്രീമതി മാളവിക (ഭാര്യ), 
(4) അഭിമന്യു (മകന്‍) എന്നിവര്‍ മാത്രമാണ്‌ ഉണ്ടായിരുന്നതെന്ന്‌ 
തൃശ്ശൂര്‍ 3-90 സര്‍ക്കിള്‍ അസിസ്റ്റന്റ്‌ ലേബര്‍ ഓഫീസര്‍ 
റിപ്പോര്‍ട്ട്‌ ചെയ്തിട്ടുള്ളതാണ്‌. പരേതനായ തൊഴിലാളിയുടെ 
ആശ്രിതരാണെന്ന്‌ അവകാശപ്പെടുന്ന മറ്റാരെങ്കിലും ഉണ്ടെങ്കില്‍ 
അവര്‍ക്കുള്ള അവകാശം ഈ നോട്ടീസ്‌ കേരള ഗവണ്‍മെന്റ്‌ 
ഗസറ്റില്‍ പരസൃപ്പെടുത്തി 15 ദിവസത്തിനകം ഈ കോടതി 
മുമ്പാകെ എഴുതി സമര്‍പ്പിക്കേണ്ടതും ആയത്‌ തെളിയിക്കേണ്ട 
നിര്‍ദ്ദിഷ്ട സമയത്തിനകം 


തൂമാണ്‌. യാതൊരു 


അവകാശവാദവും ലഭിച്ചില്ലെങ്കില്‍ മേല്‍പ്പറഞ്ഞവര്‍ മാ്രമാണ്‌ 


(gol. മനോജിന്റെ ആഗ്ശരിതര്‍ എന്നുള്ള നിഗമനത്തില്‍ 
എത്തുന്നതായിരിക്കും. 

(aj) 
ഇന്‍ഡസ്രടിയല്‍ ട്രൈബ്യൂണലിന്റെ എംപ്ലോയീസ്‌ 
കാര്യാലയം, തൃശ്ശൂര്‍, അയ്യന്തോള്‍. കോമ്പന്‍സേഷന്‍ 
തൃശ്ശൂര്‍, കമ്മീഷണര്‍. 





356 


